Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th November 2012 
2012 Moomið 13 


Vol. I 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 1 23 


Queijo 1 


നമ്പർ 


22nd Karthika 1934 
1934 Dubovolno 22 


PART III 


Stores Purchase 


Directorate of Sports and Youth Affairs Department 


NOTICE INVITING BIDS 


Competitive sealed tenders are invited in two bid 
system (i.e . Part - 1 and Part- II) for and on behalf of the 
Directorate of Sports and Youth Affairs , Jimmy George 
Indoor Stadium , Vellayambalam , Thiruvananthapuram , for the 
following item . The tenders are to be submitted in two parts, 
in separate sealed covers as shown below . 

Part 1 — Technical and unpriced commercial bid with 
EMD . 

Part II — Price Bid . 

These two shall in tune be enclosed in sealed cover 
superscribing item name, address, Tender No. and due date. 


6/12 , Isokinetic Machine. 


Tender No. and Name of Item - 

EMD - 50, 000 . 


Cost of tender form : 


Original - 


7,500 + VAT 4 %. 


Duplicate — 3,750 + VAT 4 % . 
| Last date and time of sale of tender form - 14- 11 - 2012 , 
3 p . m . 

Last date and time for receipt of tenders — 15 - 11 - 2012 , 
2 p . m . 

- Date and time of opening of tender _ 16 - 11 - 2012, 
3 p . m . 

Interested eligible tenders may be obtained tender 
document at the Directorate of Sports and Youth Affairs , 
Jimmy George Indoor Stadium , Vellay ambalam , 
Thiruvananthapuram ( Phone No. 0471 2326644 ). 

A complete set of document may be purchased by 
any interested eligible tenderers on submission of a 
written application to the above office and upon payment 
of non refundable fee by D . D . in favour of the 
Director, Sports and Youth Affairs, Vellayambalam , 
Thiruvananthapuram on all working days W . e .f. 27 - 10 - 2012 
Director, Sports and Youth Affairs will not be responsible 
for the postal delay, if any in the delivery of the tender 
document or non receipt of the same. 

The tenderers shall ensure that he possess the 
minimum requirements for pre - qualification before 
purchasing the tender documents . Detailed evaluation will 
be done on receipt of offer only. 

Tenderer desires of participating in the tender shall 
meet the following eligibility criteria . 


പൂരിപ്പിച്ച ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന 
തീയതിയും സമയവും 15 - 11 -2012 , 2 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും സമയവും 
16 - 11 - 2012, 3 മണിവരെ. 

-- യോഗ്യരും തൽപ്പരരുമായ അപേക്ഷകൾക്ക് മുകളിലായി 
ടെണ്ടർ നമ്പർ 6 / 12 സപ്ലേഓഫ് ഐസോ കൈനറ്റിക് 
മെഷീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ഡയറക്ടർ, കായിക 
യുവജനകാര്യ വകുപ്പ്, ജിമ്മി ജോർജ്ജ്ഇൻഡോർ സ്റ്റേഡിയം, 
വെള്ളയമ്പലം, തിരുവനന്തപുരം- 33 ( ഫോൺ 0471- 2326644 ) 
എന്ന വിലാ സ ത്തിൽ നിന്നും 27 - 10 - 2012 മുതൽ 
ലഭിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ ഡിമാന്റ് 
ഡാറ്റായോ നൽകിയിരിക്കണം. ഈ തുക യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ഉപകരണത്തിന്റെ സാങ്കേതിക 
മായ വിശദ വിവര ങ്ങൾ സംബന്ധിച്ച് കായിക യുവജന 
കാര്യാലയത്തിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതും 
ദർഘാസ് ഫോറത്തിനോടൊപ്പം ഇതിന്റെ പകർപ്പ് നൽകുന്നതു 
മായിരിക്കും. പൂരിപ്പിച്ച ദർഘാസ് അപേക്ഷകൾ തപാലിൽ 
വരുന്ന കാല താ മസം കാരണം ദർഘാസ് ഫോറം ഇ 
വകുപ്പിൽ ലഭിക്കാതെ വന്നാൽ അതിന് കായിക യുവജനകാര്യ 
ഡയറക്ടർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല 
എന്ന് അറിയിക്കുന്നു. 

ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് താഴെപ്പറയുന്ന യോഗ്യതാ 
മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. 

Eligibility Criteria 
1. The tenders shall be accompanied by a preliminary 

agreement in stamp paper worth 100 and EMD as 
- 50 ,000 . The details ofEMD shall be submitted as DD 
in favour of the Directorate ofSports and Youth affairs , 
Vellayambalam , Thiruvananthapuram . 
Part — 1, Technical bid and Part - II price bid should be 
put in separate sealed cover, superscribed with the 

“ Technical bid ” and “price bid ” respecctively. 
- 3 . Technical and Unpriced commercial bid will be opened 

on the same day ie. 16 - 11- 2012 at 3 p . m . If for any 
reason the office happens to be closed on the last day 
at the same time and venue and opened . 
Price Bid will be opened later after evalution of technical 
and unpriced commercial bids, whose technical bids 
satisfy the requirements and prescribed criteria and 
qualify on evalution of thier technical bids will be 
opened at the appointed date and time which will be 
notified to them later. The price bid of others will be 
returned unopened . 
Bid forms and documents consisting of terms and 
conditions/ firms, which can be obtained by them from 
the Office of The Directorate of Sports and Youth 

Affairs , Vellayambalam , Thiruvananthapuram . 
6 . Late bids, that are received after the specified date and 

time of receipt of the bid , shall not be considered and 
shall be returned unopened . 


കായിക യുവജനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള രാജീവ് 
ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്ററിന്റെ ഉപയോഗത്തി 
ലേക്ക് ഒരു ഐസോകൈനെറ്റിക് മൾട്ടി ജോയിന്റ് സിസ്റ്റം 
വിതരണം ചെയ്യുവാൻ മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിക്കുന്നു . 
താഴെപ്പറയുന്ന രീതിയിൽ രണ്ട് ഭാഗങ്ങളായി പ്രത്യേകമായ 
മുദ്രവച്ച കവറുകളിൽ ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 
ഭാഗം 1 - സാങ്കേതികവും വാണിജ്യപരവും വില രേഖപ്പെടു 

ത്താത്തതും നിരതദ്രവ്യം അടങ്ങിയ കവർ. 
ഭാഗം 2. - വില രേഖപ്പെടുത്തിഉള്ളടക്കം ചെയ്ത കവർ. 


- ദർഘാസ് നമ്പരും ഉപകരണത്തിന്റെ പേരും - 6 / 12 
ഐസോകൈനറ്റിക് മൾട്ടി ജോയിന്റ് സിസ്റ്റം. 


നിരതദ്രവ്യം - 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 7,500 + വാറ്റ് 4 %. 

പകർപ്പ് - 3,750 + വാറ്റ് 4 %. 
ദർ ഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 14 - 11 - 2012 , 3 മണിവരെ. 


Jimmy George Indoor Stadium , 
Vellayambalam , Thiruvananthapuram . 


( Sd.) 
Director: 


Sale of tender forms will be closed at 
5 p . m . on 19- 11 - 2012 . Cheques , Demand Drafts , Postage 
Stamps etc . will not be accepted towards the cost of 
forms nor will the forms sent by VPP . Duplicate tender 
forms if required will be issued on payment of 260 + VAT 
(4 % ) . Tender forms will be received up to 3 p . m . on 
20 - 11 - 2012 . Late tender will not be accepted. The tenders 
will be opened at 11 a . m . on 21 - 11 -2012 , by the Director, 
Sports and Youth Affairs in the presence of those 
tenderers or their nominees who may be present at that 
time. 


- Earnest Money Deposit @ 1 % of the value of the 
articles tendered for should be furnished in the name of 
Director, Sports and Youth Affairs while submitting the 
tenders . The firms, which are exempted for from 
furnishing EMD , should produce copy of the relevant 
document for verification . The rates quoted should remain 
valid for 1 year. 


-- കായിക യുവജനകാര്യ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാ 
ക്കുന്ന പദ്ധതിയായ “ പ്ലേ എ ഗെയിം പ്ലേ ഫോർ ഫൺ - ന്റെ 
ആവശ്യത്തിലേക്കും ഉപയോഗത്തിനും കായിക ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിക്കുന്നു . 
ടെണ്ടറുകൾ 20- 11- 2012 - ന് വൈകുന്നേരം 3 മണിക്കോ അതിനു 
മുമ്പയോ കായിക യുവജനകാര്യ ഡയറക്ടർക്ക് സമർപ്പി 
ക്കേണ്ടതാണ്. 


RE - TENDER NOTICE 

[ No . 8 /12] 
No. A2-2423/11 . 

| 1st November 2012 . 
Sealed tenders are invited for the supply of Sports 
equipment for the purpose and use of implementation of 
Play a Game Play for Fun Scheme by Directorate of Sports 
and Youth Affairs , so as to reach the undersigned on or 
before 20 -11- 2012 at 3 p . m . 
- Sl. Name of Specification 

Unit and 
No. Equipment 

Number 
- (1) (2) 
| 1 Flexible Cone P V C light weight of 20x13 = 260 

height 15 inches with 

suitable base 
2 Cone P V C light weight of 10x13 = 130 

height 9 inches with 

suitable base 
3 Hoola hoops Circular hoops of size 25x13 = 325 

ring 28 inches made of PVC 
4 Basket Ball Good quality rubber 30x13 = 390 

Basket Ball of size 3 
5 Cricket Bat size No. 5 ( Medium) of 15x13 = 195 

good quality willow 
6 PVC Ball Good quality 

30x13 = 390 
7 Stop Watch Multi functional 

4x13552 
electronic Stop watch of 
good quality for sports 

purpose 
8 Cricket Net 60x10 meters with 

1x14= 14 
good quality Nylon 
9 Foot Pump Good quality for the use 1x13 = 13 

of inflating sports balls 
The tenders should be superscribed “ Tender 
No. 8 / 12 for Supply of Sports equipment for the use of 
implementation of Play a Game Play for Fun Scheme” and 
addressed to the Director of Sports and Youth Affairs, 
Jimmy George Indoor Stadium , Vellayambalam , 
Thiruvananthapuram - 33 . 

Intending tenderers may on application to the 
Director, Sports and Youth Affairs, Jimmy George Indoor 
Stadium , Vellayambalam , Thiruvananthapuram - 33 obtain the 
requisite tender forms on which tenders should be 
submitted . Copy of the technical/ specifications of 
equipment is published on the notice board of the 
Directorate of Sports and shall also be supplied along 
with the tender form . Application for the tender forms 
should be accompanied either by cash remittance of 

520 + VAT ( 4 % ) or by money order which is the price 
fixed for a form and is not refundable under any 
circumstances. The tender forms are not transferable . 


ക്രമ ഉപകരണത്തിന്റെ സ്പെസി 
നമ്പർ പേര് ഫിക്കേഷൻ 


യൂണിറ്റ് & 
- നമ്പർ 


- ( 1) 


1 ഫ്ളെക്സിബിൾ 15 ഇഞ്ച് ഉയരവും 
കോൺ അനുയോജ്യ ബെയ്സുമുള്ള 20x13 =360 

കനം കുറഞ്ഞ പി . വി . സി . 
| 2 കോൺ 9 ഇഞ്ച് ഉയരവും അനുയോജ്യ 10x13= 130 

ബെയ്സുമുള്ള കനം കുറഞ്ഞ 

പി . വി . സി . 
- 3 ഹുള ഹൂപ്സ് വൃത്താകൃതിയിൽ പി. വി. സി 25x13 = 325 

യിൽ നിർമ്മിച്ച 28 ഇഞ്ച് 

വലിപ്പമുള്ള ഹൂപ് 
4 ബാസ്കറ്റ് നല്ല ക്വാളിറ്റി റബ്ബർ ബാസ്കറ്റ്30x13 = 390 

ബോൾ ബാൾ 3 സൈസിലുള്ളത്. 
5 ക്രിക്കറ്റ് ബാറ്റ് നമ്പർ 5 (മീഡിയം) നല്ല 15x13 =195 

നിലവാരമുള്ളത് 
6 പി . വി . സി. നല്ല ക്വാളിറ്റിയുള്ളത് 30x13 = 390 

ബോൾ 


7 സ്റ്റോപ്പ് വാച്ച് വിവിധോപയോഗ കായിക 4x13552 

ആവശ്യത്തിനുതകുന്ന നല്ല 
നിലവാരമുള്ള ഇലക്ട്രോണിക് 
സ്റ്റോപ്പ് വാച്ച് 


- (1) 


(2) 


(3) 


8 ഫുട് പമ്പ് പോർട്സ് ബോളുകളിൽ 1x13 = 13 

വായു നിറയ്ക്കാത്തത് 
9 ക്രിക്കറ്റ് നെറ്റ് 60 x 10 മീറ്റർ നല്ല ക്വാളിറ്റി 1x14 =14 

നൈലോണിൽ ഉള്ളത് 


ടെണ്ടർ അപേക്ഷകൾക്ക് മുകളിലായി “ ടെണ്ടർ നമ്പർ 8/ 2012 
ഫോർ സപ്ലേഓഫ് സ്പോർട്സ് എക്യുപ്മെന്റ് ഫോർ ദ 
യൂസ്ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലേ എ ഗെയിം പ്ല 
ഫോർ ഫൺ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത 
ടെണ്ടർ അപേക്ഷാ ഫോറം ലഭിക്കുന്നതിന് ഡയറക്ടർ, കായിക 
യുവജനകാര്യ വകുപ്പ്, ജിമ്മി ജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയം, 
വെള്ളയമ്പലം, തിരുവനന്തപുരം-33 എന്ന പേരിൽ അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. 
- ടെണ്ടർ അപേക്ഷയോടൊപ്പം ടെണ്ടർ ഫോമിന്റെ വില 
- 520 + വാറ്റ് (4 %) രൊക്കം പണമായോ മണിയോർഡറായോ 
നൽകിയിരിക്കണം. ഈ തുക യാതൊരു കാരണവശാലും 
മടക്കി നൽകുന്നതല്ല. ഉപകരണങ്ങളുടെ സാങ്കേതിക വിശദ 
വിവരങ്ങൾ കായിക യുവജനകാര്യാലയത്തിലെ നോട്ടീസ് 
ബോർഡിൽ പതിക്കുന്നതും ടെണ്ടർ ഫോമിനോടൊപ്പം ഇതിന്റെ 
പകർപ്പ് നൽകുന്നതുമായിരിക്കും. ടെണ്ടർ അപേക്ഷയുടെ 
വിൽപ്പന 19 - 11 - 2012 - ന് വൈകുന്നേരം 5 മണിയോടെ അവസാ 
നിക്കുന്നതാണ്. 

- ടെണ്ടർ ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡിമാന്റ് 
ഡാഫ്, തപാൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതോ, 
അപേക്ഷ ഫോറം വി. പി . പി. ആയി അയയ്ക്കുന്നതോ അല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം ആവശ്യമുള്ളപക്ഷം 260+ വാറ്റ് 
( 4 %) അടച്ച് വാങ്ങാ വു ന്ന താ ണ് . പൂരിപ്പിച്ച ടെണ്ടർ 
അപേക്ഷ കൾ 20 - 11 - 2012 - ന് വൈകുന്നേരം 3 മണിക്ക് 
മുമ്പായി ഡയറക്ടർ, കായിക യുവജനകാര്യാലയം ജിമ്മി 

ജോർജ്ജ്ഇൻഡോർ സ്റ്റേഡിയം, വെള്ളയമ്പലം, തിരുവനന്തപുരം- 33 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം. താമസിച്ചു ലഭിക്കുന്ന 
ടെണ്ടർ അപേക്ഷകൾ സ്വീകരിക്കു ന്നതല്ല. സ്വീകാര്യമായ 
ടെണ്ടറുകൾ ഹാജരുള്ള അപേക്ഷ ക രു ടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 21- 11- 2012 - ന് രാവിലെ 
11 മണിക്ക് തുറക്കുന്നതണ്. 

- ഉപകരണങ്ങളുടെ ആകെ വിലയുടെ 1 % നിരതദ്രവ്യമായി 
ടെണ്ടർ അപേക്ഷയോടൊപ്പം കായിക യുവജനകാര്യ വകുപ്പ് 
ഡ യ റ ക് ടർക്ക് സമർപ്പിക്കേണ്ടതാണ്. നിര ത ദ വ്യം 
നൽ കേ ണ്ട തിൽ നിന്നും ഒഴി വാ ക്ക പ്പെട്ട സ്ഥാപ ന ങ്ങ ൾ 
ബന്ധപ്പെട്ട രേഖകൾ പരിശോധനക്കായി സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ നിരക്കുകൾക്ക് ഒരു വർഷത്തെ പ്രാബല്യം ഉണ്ടായിരി 
ക്കേണ്ടതാണ്. 


Directorate of 
Sports and Youth Affairs , 
Thiruvananthapuram . 


( Sd .) 
Director 


